TOT 


| Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERN 


കൾ 


പ സർക 


VMENT OF 


6 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


1st March 2011 

2011 മാർച്ച് 1 
10th Phalguna 1932 
1932 ഫാൽഗുനം 10 


വാല്യം 56 


നമ്പർ 


- മ്യൂസിയവും മൃഗശാലയും വകുപ്പ് 

ദർഘാസ് പരസ്യം 


നമ്പർ എം .ഇസഡ്(എഫ്) - 501/ 2011. 2011 ജനുവരി 31. 
മ്യൂസിയം മൃഗശാല വകുപ്പിലെ തിരുവനന്തപുരം മ്യൂസിയം വളപ്പിലും മൃഗശാലയ്ക്കുള്ളിലും ദിനംപ്രതി ഉ ാകുന്ന 
ഖരമാലിന്യങ്ങൾ ശേഖരിച്ച് പുറത്തേക്ക് കൊ പോയി നീക്കം ചെയ്യുന്നതിന് സീൽ വച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊ 
ള്ളുന്നു . ദർഘാസിനോട് കൂടി ആകെ ക്വാട്ട് ചെയ്ത തുകയുടെ 1 % നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേ താണ്. സ്ഥാപന 
ത്തിന്റെ വ്യക്തിയുടെ 

- പേര്, അഡ്രസ് മുതലായവ 

വ്യക്തമായെഴുതിയ 
ദർഘാസുകൾ - ഡയറക്ടർ, മ്യൂസിയം മൃഗശാലാ 

വകുപ്പ്, 
തിരുവനന്തപുരം എന്ന അഡ്രസ്സിൽ സമർപ്പിക്കേണ്ട താണ്. ദർഘാസുകൾ ദർഘാസ് ഫോമിൽ തന്നെ തരേ താണ്. 
ദർഘാസ് ഫോമിന്റെ വില 800 -ാം വാറ്റുമാണ്. ഡ്യൂപ്ലിക്കേറ്റിന് 400 -ം വാറ്റും അധികമായൊടുക്കേ താണ്. വകുപ്പിലെ 
ജീവനക്കാരായ സ്വീപ്പർമാരും, ഗാർഡനർമാരും, കീപ്പർമാരും ടി സ്ഥാപനത്തിന്റെ നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചിരി 
ക്കുന്ന വേസ്റ്റുകൾ, മൃഗശാലയ്ക്കുള്ളിൽ മൃഗങ്ങളുടെ കൂടുകളിൽ നിന്നുള്ളതും ടി സ്ഥാപനത്തിലെ സെക്ഷൻ മേധാവി 
കൾ പ്രത്യേകമായി ചൂ 1 കാണിക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യുന്ന സ്ഥലത്ത് നിന്നുള്ളതുമായ ഖരമാലിന്യങ്ങൾ 
ദിനം പ്രതി നിർദ്ദേശാനുസരണം നീക്കം ചെയ്യേ താണ്. വേസ്റ്റുകൾ ഓരോ ദിവസവും നീക്കം ചെയ്ത് കഴിയുമ്പോൾ 
അതാത് സ്ഥലത്ത്ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരെയും സെക്ഷൻ മേധാവികളെയും വൃത്തിയാക്കിയത് കാണിച്ച് ബോദ്ധ്യപ്പെ 
ടുത്തേ തും മേലധികാരികളുടെയും സൂപ്പർവൈസറി ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ പാലിക്കേ തുമാണ്. 
ദിനംപ്രതി വേസ്റ്റുകൾ പുറത്ത് കൊ • പോയി നിക്ഷേപിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ടെൻഡർ ഉറപ്പിച്ച് ഏറ്റെടു 
ക്കുന്നവർക്കായിരിക്കും. വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിനുള്ള കാലാവധി 31 - 3-2012 വരെയാണ്. ഏറ്റവും കുറഞ്ഞ നിര 
ക്കിൽ ദർഘാസ് സമർപ്പിക്കുന്ന ആളിന് ദർഘാസ് ഉറപ്പിച്ചുനൽകുന്നതും, ദർഘാസ് ഉറപ്പിച്ച് കിട്ടുന്ന വ്യക്തി വകുപ്പ് 
നിർദ്ദേശിക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിച്ച് 100 - ന്റെ മുദ്രപത്രത്തിൽ എഗ്രിമെന്റ്വക്കേ തുമാണ്. കൂടാതെ എല്ലാ 
മാസവും 5 -ാം തീയതിയ്ക്ക് തന്നെ ബിൽ മൃഗശാലാ ക്യൂറേറ്റർ, ഗാർഡൻ ക്യൂറേറ്റർ എന്നിവരെ കൊ • സർട്ടിഫൈ 
ചെയ്ത് ഡയറക്ടറുടെ ഓഫീസിൽ സമർപ്പിക്കേ തുമാണ്. ടി ബിൽ പേയ്മെന്റ് അതാത് മാസം 25 -ാം തീയതിയ്ക്ക് 
മുമ്പായി നൽകുന്നതുമാണ്. ദർഘാസ് ഫോറം 11 - 3- 2011- ന് 3.30 മണി വരെ ഓഫീസിൽ നിന്നും ലഭിക്കു 


ന്നതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 15 - 3-2011 ഉച്ചയ്ക്ക് 1 മണി വരെയാണ്. ദർഘാസുകൾ അവ 
സമർപ്പിച്ചവരുടെയോ അവർ ചുമതലപ്പെടുത്തുന്നവരുടേയോ സാന്നദ്ധ്യത്തിൽഅന്നേ ദിവസം 3.30 - ന് തുറക്കുന്നതാണ്. 


ദർഘാസിനെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കുന്നതിനുള്ള പൂർണ്ണാധികാരാവകാശം മ്യൂസിയം മൃഗശാലാ 
ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. സർക്കാർ ദർഘാസുകൾക്കുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. ഇതിനെ 
ക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരം 

മൃഗശാലാ 
ഡയറക്ടറേറ്റിൽ നിന്നും പ്രവൃത്തി സമയങ്ങളിൽ അറിയാവുന്നതാണ്. ടെൻഡർ അംഗീകരിച്ച് കിട്ടുന്നയാൾ 20 ,000 - ന്റെ 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സമർപ്പിക്കേ താണ്. 


വ്യവസ്ഥകൾ 


| 1. 


- 


10 


മൃഗങ്ങളുടെ ആഹാരാവശിഷ്ടങ്ങൾ, 

അടിച്ചുവാരുന്ന 
ചപ്പുചവറുകൾ, ഇല , പുല്ല്, ഓടകോരുന്ന വേസ്റ്റുകൾ, 

മൃഗശാലയുടെ ദൈനംദിന ശുചീകര 
ണവുമായി ബന്ധ 

പ്പെട്ട എല്ലാ ഖര - ദ്രവമാലിന്യങ്ങളും 

ഉൾപ്പെട്ടതാണ് 
“ വേസ്റ്റുകൾ . 
മൃഗശാലയ്ക്കകത്ത് 

അധികൃതർ നിർദ്ദേശിക്കുന്ന 

സ്ഥല 
ങ്ങളിൽ ഖരമാലിന്യങ്ങൾ 

നിക്ഷേപിക്കുന്നതിനുള്ള 
വലിയ അടപ്പുകൾ - ഉള്ള ബാരലുകൾ 

കരാറുകാരൻ 
സ്ഥാപിക്കേ താണ്. 

ഇത്തരം - ബാരലുകൾ 

തുടക്ക 
ത്തിൽ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ 

സ്ഥാപിക്കേ തും 
കൂടുതൽ - ആവശ്യമായി വരുന്നപക്ഷം 

നിർദ്ദേശാനു 
സരണം സ്ഥാപിക്കേ തുമാണ്. 
എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 

മണിക്കും 

മണിക്കും 
ഇടയിലായി ബാരലുകളിൽ 

നിന്നും വേസ്റ്റ് 

നീക്കം 
ചെയ്തിരിക്കണം. 
ഏതെങ്കിലും കാരണവശാൽ ഖരമാലിന്യങ്ങൾ 

നീക്കം 
ചെയ്യാതെവന്നാൽ കരാറുകാരനുമേൽ 

ഉചിതമായ 

പിഴ 
യായി - പരമാവധി 

| 2,000 വരെ പിഴ 

ഈടാക്കുന്നതും 
മാലിന്യങ്ങൾ കരാറുകാരന്റെ ചെലവിലും 

ഉത്തരവാദിത്വ 
ത്തിലുംപെടുത്തി - മറ്റാരെക്കൊ ങ്കിലും 

നിർവ്വഹിക്കു 
കയും ചെയ്യുന്നതാണ്. 
മാലിന്യങ്ങൾ എടുത്തുകൊ പോകുന്ന 

വാഹനം 
ടാർപാളിൻകൊ " മൂടിക്കെട്ടി കൊ പോകേ താണ്. 
മാലിന്യം എടുത്തതിനുശേഷം 

ബാരലുകൾ 

കഴുകി 
വൃത്തിയാക്കി - പുനഃസ്ഥാപിക്കേ താണ്. 

പരിസരം 
മലിനമാകാതെ കരാറുകാരൻ ശ്രദ്ധിക്കേ തുമാണ്. 
മാലിന്യങ്ങൾ പുറത്തുകൊ പോകാൻ 

വരുന്ന 
വാഹനം കഴുകി - വൃത്തിയാക്കിയിരിക്കുകയും 

മൃഗശാല 
അധികൃതർ പറയുന്ന അണുനാശിനികൾ 

ഉപയോഗിച്ച് 
അണുവിമുക്തമാക്കിയതിനുശേഷം 

മാത്രമേ 

മൃഗശാലാ 
വളപ്പിൽ പ്രവേശിക്കുവാൻ പാടുള്ളു. 
ഗാർഡൻ ഏരിയായിൽ പ്രതിദിനം 

ഉ ാകുന്നതും 
ശരാശരി 

ക്വിന്റലോളം വരുന്നതും - മുൻകൂട്ടി 

നിശ്ചയി 
ക്കുന്ന നാലോ 

സ്ഥാനങ്ങളിൽ 

നിക്ഷേപിക്കു 
ന്നതുമായ - വേസ്റ്റ്, അടുത്ത 

ദിവസം രാവിലെ 

പത്ത് 
മണിക്കുള്ളിൽത്തന്നെ 

- കോമ്പൗ ിൽ 

നിന്ന് 

നീക്കം 
ചെയ്ത പുറത്ത് കൊ പോകേ താണ്. 
നിശ്ചിത സ്ഥാനങ്ങളിൽ നിക്ഷേപിക്കാത്തതായ 

മാലിന്യ 
വസ്തുക്കളോ, 

വിറക്, ഒടിഞ്ഞുവീഴുന്നതോ 

കടപുഴകി 
വീഴുന്നതോ മുറിച്ചിടുന്നതോ ആയ വൃക്ഷശിഖരങ്ങളോ 


8. 


15 


അഞ്ചാ 


വൃക്ഷങ്ങളോ ചെടികളോ ചെടികളുടെ 

ഭാഗങ്ങളോ 
ഒന്നും തന്നെ ശേഖരിക്കുവാനോ, മൃഗശാലയ്ക്ക് 

പുറത്ത് 
കൊ പോകാനോ പാടില്ലാത്തതാകുന്നു . 
10.മാലിന്യവുമായി വാഹനം പുറത്തു പോകുന്നതിന് 
മുമ്പ് മൃഗശാലയിലെ ക്യൂറേറ്ററിൽ കുറയാത്ത 

- ഉദ്യോഗ 
സ്ഥന്റെ പരിശോധനയ്ക്ക് 

വിധേയമാക്കേ തും 
അനുവാദം രേഖാമൂലം വാങ്ങേ തുമാണ്. 
കൂടുതൽ വിവരങ്ങൾ കാഴ്ചബംഗ്ലാവും 

മൃഗശാലയും 
ഡയറക്ടറേറ്റിൽ നിന്നും ഓഫീസ് സമയങ്ങളിൽ അറിയാവുന്നതാണ്. 

മ്യൂസിയം മൃഗശാലാ ഡയറക്ടറുടെ - ( ഒപ്പ്) 
കാര്യാലയം, തിരുവനന്തപുരം. 

- ഡയറക്ടർ. 


